Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


{ X 





ROVERNM 


10 


SERALA V 


സ 


- 


MENT OF 
न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


NO 
. 


18th August 2009 
| 2009 ആഗസ്റ്റ് 18 
27th Sravana 1931 
1931 ശ്രാവണം 27 


, 33 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Ground Water Department 


ലേല ദർഘാസ് പരസ്യം 

എല്ലാവർക്കും സുഗമമായി ദർഘാസ് നടപടിയിൽ പങ്കെടുക്കുന്ന 
തി ലേക്ക് വെള്ളക്ക ട ലാ സിലുള്ള അപേക്ഷ സമർപ്പിക്കാ 

വുന്നതാണ്. ദർഘാസ് കവറിനു പുറത്ത് ടി പരസ്യ നമ്പരും 
നമ്പർ 392/ 2008/ ക്യൂ .എസ്. ഡബ്ല്യൂ . 

2009 ആഗസ്റ്റ് 1. തീയതിയും മേൽവിലാസവും വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതു 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, അസിസ്റ്റന്റ് 

മാകുന്നു . പരസ്യലേലം അവസാനിച്ചാലുടൻ കിട്ടിയിട്ടുള്ള 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് 

- ദർഘാ സു കൾ പര സ്യ മാ യി പരി ശോ ധി ക്കു ന്ന തും 
സ്റ്റോഴ്സ്, കാവ നാട്, കൊല്ലം - 3- ന്റെ കാര്യാ ല യ ത്തിൽ 

ലേലത്തിലോ ദർഘാസിലോ ഉള്ള കൂടിയ തുക ഗവൺമെന്റ് 
ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗ 

-- നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ കുറവില്ലെങ്കിൽ മാത്രം ടിയാന് 
ശൂ ന്യ മായ 600 RO2 Compresser Unit with 743 Cummins - 

ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും അടുത്ത രണ്ട് 
Engine- ന്റെ പരസ്യമായ ലേല ദർഘാസ് നടപടിക്രമം 2009 

- കൂടിയ തുക വിളിക്കപ്പെട്ടവരുടെതുൾപ്പെടെ മൂന്ന് പേരുടേയും 
ആഗസ്റ്റ് മാസം 25 -ാം തീയതി 3 മണിക്ക് ഈ ഓഫീസിൽ വച്ച് 

നിരതദ്രവ്യം ഒഴികെ മറ്റുള്ളവരുടെ തുക അന്നു തന്നെ തിരികെ 
നടത്തുന്നതാണ്. അന്നേ ദിവസം അവധിയായി പ്രഖ്യാപിക്കുക 

- കൊടുക്കുന്നതുമാണ്. സ്ഥിരപ്പെട്ടുകിട്ടുന്നയാൾ നികുതി ഉൾപ്പെടെ 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിനത്തിൽ ഇതേസമയം ടി 

മൊത്തംതുകയും അടച്ച് സ്വന്തം ചെലവിൽ ടി സാധനം ടി 
നടപടികൾ നടത്തുന്നതാണ്. 

ആഫീസിൽ നിന്നും ഏഴ് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യേണ്ട 

തുമാകുന്നു . ലേല തീയതിക്ക് മുമ്പുള്ള ഏഴ് ദിവസത്തിനു 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്ന് 

ള്ളിൽ ടി സാധനം പരിശോധിക്കുവാൻ അനുവദിക്കുന്നതാണ്. 
പകൽ 2 മണിക്ക് മുമ്പായി ടി ആഫീസിൽ 1,500 (ആയിരത്തി 

മറ്റ് എല്ലാ ലേല ദർഘാസ് സർക്കാർ നിയമങ്ങളും നിബന്ധന 
അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് ടോക്കൺ എടുത്തിരിക്കേണ്ടതും 

കളും ഇതിനും ബാധകമായിരിക്കും. 
അഥവാ ദർഘാസ് തരുന്നവർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഭൂജല വകുപ്പ്, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് സെൻട്രൽ വർക്ക്ഷോപ്പ് 
സ്റ്റോഴ്സ്, കാവ നാട്, കൊല്ലം - ന്റെ പേരിൽ കൊല്ലത്ത് 

ആന്റ് സ്റ്റോഴ്സ്, കാവനാട്., അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
മാറാ വുന്ന ഡാഫ്റ്റ് സഹിതം ലേല ദിവസം 2 മണിക്ക് 

കൊല്ലം -3. 

എഞ്ചിനീയർ. 
മുമ്പായി ഈ ആഫീസിൽ സമർപ്പി ക്കേ ണ്ട തുമാ കു ന്നു . 


( ഒപ്പ്) 


Gaz. No . 33 / 2009/DTP ( GWD ). 


60 


- (1) 


2 . 5 % 


2 


1, 050 


KERALA GAZETTE 

[ PART III 
ദർഘാസ് പരസ്യം 

പുനർ ദർഘാസ് പരസ്യം 
നമ്പർ 562 / 2008/ ക്യു .എസ്. ഡബ്ല്യൂ . 

2009 ആഗസ്റ്റ് 1. 
ഭൂജലവകുപ്പിലേക്ക് താഴെപ്പറയുന്ന ഭൂജല റീചാർജിംഗ് 
പദ്ധതി നടപ്പിലാക്കുന്നതിനുവേണ്ടിമുദ്രവച്ച ദർഘാസുകൾ 

-- നമ്പർ ജി . ഡബ്ലിയു . പി. കെ . ടി / 162/ 09 //DRW-5. 
ക്ഷണിച്ചുകൊള്ളുന്നു . 

2009 ജൂ ലൈ 22. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ക്രമ ദർഘാസ് നമ്പരും ജോലിയുടെ നിരതദ്രവ്യം 

ജില്ലാ ഓഫീസർ, താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
നമ്പർ വിവരവും 

രൂപ 

സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
1 562 / 08 ( ക്യു .എസ്. ഡബ്ലിയു . - പൂയപ്പള്ളി, 

മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
വെളിയം, കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്തിലെ 

ക്ഷണിച്ചു കൊളളുന്നു . 
വിവിധ സ്കൂളുകളിലെ ഭൂജല റീചാർജിംഗ് 

കമ 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
പദ്ധതി നടപ്പിലാക്കൽ 

നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
578/ 08 | ക .എസ്. ഡബ്ലി യു - മലം, 

1 7 / 2009 - 10 - പാലക്കാട് ജില്ലാ കളക്ടറുടെ 
ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ 

വരൾച്ച ദുരിതാശ്വാസം 2009 പദ്ധതിയിൽ 
സ്കൂളുകളിലെ ഭൂജല റീചാർജിംഗ് പദ്ധതി 

ചിററൂർ താലൂക്കിൽ എരുത്തേമ്പതി ഗ്രാമ 
നടപ്പിലാക്കൽ 

2 . 5 % 

പഞ്ചായത്തിൽ എക്സാ ഡീപ്ല 

കൈപമ്പുകൾ റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി 
ദർഘാസ് ഫോറത്തിന്റെ വില : 

31 എണ്ണം - രൂപ് 5,58,062 

14,000 
- ഒറിജിനൽ - രൂപ 200 + 12.5 % നികുതി. 

2 8/ 2009 -10 - - പാലക്കാട് ജില്ലാ കളക്ടറുടെ 
ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 100 + 12.5 % നികുതി 

വരൾച്ച ദുരിതാശ്വാസം 2009 പദ്ധതിയിൽ 

പട്ടാമ്പി ഗ്രാമപഞ്ചായത്തിൽ 15-ാംവാർഡിൽ 
പൂരിപ്പിച്ച ദർഘാസുകൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

6 " കുഴൽ കിണർ നിർമ്മിക്കുന്ന പ്രവൃത്തി 
എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, ഭൂജല 

1 എണ്ണം രൂപ 41,950 
വകുപ്പ്, കാവനാട് പി . ഒ., കുരീപ്പുഴ, കൊല്ലം എന്ന വിലാസ 
ത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തിമുദ്രവച്ച 

ദർ ഘാസ് ഫോറ ത്തിൻറ വില - കമനമ്പർ 1 - ന് 
കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകിയെത്തുന്ന ദർഘാസുകൾ 

രൂപ 1,200 + വാററ്, ക്രമനമ്പർ 2 - ന് രൂപ 300 + വാററ്. 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ - ദർഘാസ് വിൽപ്പനയുടെ തീയതിയും സമയവും 

കൈമാറ്റം ചെയ്യാവുന്നതല്ല . 25 - 8 - 2009 - ന് ഉച്ചയ്ക്കുശേഷം 24 -8 - 2009 , 1 മണിവരെ 
1 മണി വരെ ദർഘാസ് ഫോറ ങ്ങൾ വിൽക്കു ന്ന താ ണ്. ദർഘാസ് സ്വീക രിക്കുന്ന തീയതിയും സമയവും-- 
പുരിപ്പിച്ച ഫോറങ്ങൾ 25 - 8 - 2009 ഉച്ചയ്ക്ക് 2 മണി വരെ 24 - 8 - 2009 , 3 .30 മണി. 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും -- 
ഹാജരാകുന്ന കരാറുകാരുടെയോ അവരുടെ അംഗീകൃത 

24 - 8 - 2009, 4.30 മണി. 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിച്ച് 

- പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 
രേഖപ്പെടുത്തുന്നതുമാണ്. 

1 - ന് 30 ദിവസം. ക്രമനമ്പർ 2 - ന് 10 ദിവസം. 
കേരള സർക്കാരിന്റെ 50 (അൻപത്) രൂപ മുദ്രപത്രത്തിൽ 

- മറ്റു വ്യവസ്ഥകൾ 
ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
കേര ള ത്തിന് പുറ ത്തു നിന്നുള്ള സ്ഥാ പ ന ങ്ങ ൾക്കും 1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ,ഭൂജലവകുപ്പ്, 
വ്യക്തികൾക്കും മുദ്രപതം ആ വ ശ്യ മെ ങ്കിൽ പ്രത 

മു നി സിപ്പൽ ടി . ബി . കോംപ്ലക് സ്, പാല ക്കാട് 
വിലയും തപാൽ ചാർജ്ജും ഉൾപ്പെടെ 100 രൂപ മണി ഓർഡ 

എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പ് സമയത്തിന് 
റായോ, പണമായോ ദർഘാസ് വിലയോടൊപ്പം അടയ്ക്കുകയാ 

മുമ്പായി ലഭിക്കേണ്ടതാണ്. 
ണെങ്കിൽ മുദ്രപത്രം ലഭിക്കുന്നതാണ്. 

2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 50 
ദർഘാസിൽ പറഞ്ഞിരിക്കുന്ന നിരതദ്രവ്യമായി ദർഘാസിൽ 

രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 
പറയുന്ന അടങ്കൽ തുകയുടെ 2.5 % അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

വയ്ക്കേണ്ടതാണ്. 
എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, ഭൂജല 

3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
വകുപ്പ്, കാവനാട് പി . ഒ., കുരീപ്പുഴ, കൊല്ലം എന്ന വിലാസ 

സമ യ ങ്ങ ളിൽ പാലക്കാടു ളള ഓഫീസിൽ നിന്നും 
ത്തിൽ കൊല്ലത്ത് മാറാവുന്നവിധം ഡിമാന്റ് ഡാഫ്റ്റായി 

അറിയാവുന്നതാണ്. 
ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. ദർഘാസ് ദിവസം 4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
അ വ ധി യാകുന്ന പക്ഷം തൊട്ടടുത്ത ദിവസം ദർഘാസ് 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
തുറക്കുന്നതാണ്. 

5. ടെൻഡർ റദ്ദാക്കുന്നതുൾപ്പെടെയുളള തീരുമാനങ്ങളെ 
ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 

ടുക്കു ന്ന തി നു ളള അധികാരം ജില്ലാ ഓഫീസറിൽ 
ഉള്ള പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീ 

നിക്ഷിപ്തമായിരിക്കും. 
യറിൽ നിക്ഷിപ്തമാണ്. കേരള സർക്കാരിന്റെ ദർഘാസുകളെ 

ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 
സംബന്ധിച്ച് എല്ലാ നിബ ന്ധ ന കളും ഈ ദർഘാ സി നും 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
ബാധകമാണ്. 

അ തേ സമയത്ത് തന്നെ ദർഘാസുകൾ 

തുറക്കുന്നതായിരിക്കും. - 
- ( ഒപ്പ്) 

പവൃത്തികൾ പൂർത്തിയാക്കിയശേഷം ബില്ലുകൾ 
സെൻട്രൽ വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

കളക്ട്രേററിൽ നൽകി ജില്ലാ കളക്ടർ തുക അനുവദി 
ആന്റ് സ്റ്റോഴ്സ്, എഞ്ചിനീയർ, 

ക്കുന്ന മുറയ്ക്ക് മാത്രമേ ബിൽ തുക ലഭിക്കുകയുളളു . 
കാവനാട്, കൊല്ലം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


7 . 


18th AUGUST 2009 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് പരസ്യം 


- (1) 


നമ്പർ ജി . എം ./ 1272 / 2008- 0 .T.- 23 / 09. 


2009 ജൂ 


ലൈ28. 


(2) 
നമ്പർ ജി . ഡബ്ലിയു . പി . കെ . ടി / 711/ 08. 2009 ജൂ ലൈ 22. 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ, താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ 6 / 2009- 10 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 
മല പ്പുറം താഴെ പറയുന്ന പവ്യ ത്തി ക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- ദർഘാസ് നമ്പർ ജി. എം ./ 1272 / 2008 - 0 . T.- 23/ 09. 

പ്രവൃത്തിയുടെ പേര് - 110 എം . എം . വ്യാസമുള്ള കുഴൽ 
കിണർ കുഴിച്ച് ഹാന്റ്പമ്പ് ഘടിപ്പിച്ച് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന 
പ്രവൃത്തി. 


പവൃ ത്തിയുടെ പേരും അട ങ്കൽ തുക യും 
കേന്ദ്രാവിഷ്കൃത ആർട്ടിഫിഷ്യൽ റീ ചാർജ്ജ് പദ്ധതിയിൽ 
പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവ. കോളേജിൽ മഴവെളള 
സംഭരണിയും റീചാർജ്ജ് പിറ്റും നിർമ്മിക്കുന്ന പ്രവൃത്തി 
രൂപ 4,35,000. 


നിരതദ്രവ്യം - 10 , 900 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 900 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽപ്പനയുടെ തീയതിയും സമയവും 
24 - 8 - 2009, 1 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
24 - 8 - 2009, 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
24 - 8- 2009, 4 മണി. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - 6 മാസം. 


അടങ്കൽ തുക - രൂപ 2, 00 ,000. 
നിരതദ്രവ്യം - രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 26 - 8 - 2009 , 1 മണി. 

- ദ ർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീ ക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 26- 8- 2009, 3 മണി. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
26 - 8 -2009 , 4 മണി. 


- മറ്റ് വ്യവസ്ഥകൾ 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 

- (2 ) 
നമ്പർ ജി . എം ./ 132/ 2009-O . T - 24 / 09. 

2009 ജൂ ലൈ 29. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 

മു നി സി പ്പൽ ടി . ബി . കോംപ്ലക്സ് , പാല ക്കാട് 
എന്ന വിലാ സ ത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
സമയത്തിന് മുമ്പായി ലഭിക്കേണ്ടതാണ്. 
- പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 50 
രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 

വയ്ക്കേണ്ടതാണ്. 
3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമ യ ങ്ങ ളിൽ പാലക്കാടുളള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെൻഡറുകളെ സംബന്ധിക്കുന്ന എല്ലാ 
- നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
- ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുളള തീരുമാനങ്ങളെടുക്കു 

ന്ന തി നു ളള അ ധി കാ രം ജില്ലാ ഓഫീസ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 
- ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 
7. കേന്ദ്ര ഭൂജല ബോർഡിൽ നിന്നും ഫണ്ട്ലഭിക്കുന്ന 
മുറയ്ക്ക് മാത്രമേ ബിൽ തുക അനുവദിക്കുകയുളളു . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 
മല പ്പുറം താഴെപറയുന്ന പവ്യ ത്തി ക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി . എം ./ 132 / 2009 - 0 . T.- 24 / 09. 

പ്രവൃത്തിയുടെ പേര് - 110 എം . എം വ്യാസമുള്ള കുഴൽ 
കിണർ കുഴിച്ച് ഹാന്റ്പമ്പ് ഘടിപ്പിച്ച് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന 
പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2, 00 ,000. 


6 . 


നിരതദ്രവ്യം - രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 27 - 8 - 2009, 1 മണി. 

- ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീ ക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 27 - 8- 2009, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
27 - 8 - 2009 , 4 മണി. 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - 10 ദിവസം. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, 
മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


- ( ഒപ്പ്) 


( ഒപ്പ്) 


ജില്ലാ ഓഫീസർ. 


ജില്ലാ ആഫീസ്, 
ഭൂജലവകുപ്പ് മലപ്പുറം. 


ജില്ലാ ഓഫീസർ. 


